Kerala Gazette No. 36 dated 11th September 2007 . 


PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 3179 / ലെജിൻ. 2 / 2007 / ലെജി. 


2007 സെപ്റ്റംബർ 5. 


- കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ, 

- സെക്രട്ടറി. 


G . 916 /2007 /DTP . 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 130 


200 


2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 


ില 


1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റും, 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റം, 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റം, 1996 - ലെ കണ്ണൂർ സർവ്വകലാശാല 
- ആം വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ബിൽ 


പീഠിക . - 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റം, 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റം, 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 
ആക്റ്റും, 1996 - ലെ കണ്ണൂർ സർവ്വ ക ലാ ശാല ആക്റ്റും താഴെപ്പറയുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തി എട്ടാം സംവത്സരത്തിൽ താഴെ പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു . 
-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2007 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ആക്ട്എന്ന് പേർ പറയാം. 


(2 ) ഇത് 2007 ഫെബു വരി 5 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 1974- ലെ 17 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1974- ലെ കേരള സർവ്വകലാശാല 
ആക്റ്റിൽ ( 1974 - ലെ 17 ), 21 -ാം വകുപ്പിൽ “മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ 
കീഴിൽ ഇനം ( സി ) ക്ക് ശേഷം താഴെപറയുന്ന ഇനം ചേർ ക്കേ ണ്ട താ ണ് , 
അതായത്: 


- “ ( ഡി ) കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക 
സമിതി നാമനിർദ്ദേശം ചെയ്ത അംഗം . 


- 3. 1975- ലെ 5 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്റ്റിൽ ( 1975 - ലെ 5) 21 -ാം വകുപ്പിൽ “മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻകീഴിൽ 
ഇനം ( സി ) ക്ക് ശേഷം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 

“( ഡി ) കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക 
സമിതി നാമനിർദ്ദേശം ചെയ്ത അംഗം . 


കന 


- 4, 1994 - ലെ 5 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1994 - ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാശാല ആക്റ്റിൽ ( 1994 - ലെ 5 ) 12 -ാം വകുപ്പിൽ “ നാമനിർദ്ദേശം 
ചെയ്യപ്പെട്ട അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ ഇനം (iv ) നുശേഷം താഴെ 
പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 

-- "(v ) കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക 
സമിതി നാമനിർദ്ദേശം ചെയ്ത അംഗം . 

5. 1996 - ലെ 22 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1996 - ലെ കണ്ണൂർ സർവ്വകലാശാല 
ആക്റ്റിൽ (1996 - ലെ 22 ) 23 -ാം വകുപ്പിൽ “ മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ 
കീഴിൽ ഇനം ( ഇ ) ക്ക് ശേഷം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 

“(എഫ്) കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക 
സമിതി നാമനിർദ്ദേശം ചെയ്ത അംഗം . 

- 6 . റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ 
( ഭേദഗതി) ഓർഡിനൻസിലെ ( 2007 - ലെ 46 ) 5 -ാം വകുപ്പ് ഒഴികെയുള്ളവ ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു. 

- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട 1974 - ലെ കേരള സർവ്വകലാശാല ആക്ട് പ്രകാരവും 1975 - ലെ 
കോഴിക്കോട് സർവ്വകലാശാല ആക്ട് പ്രകാരവും 1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റ് പ്രകാരവും 1996 - ലെ കണ്ണൂർ സർവ്വകലാശാല ആക്റ്റ് 
പകാരവും ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ 
ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റ് 
പ്രകാരവും 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ് പ്രകാരവും 1994 - ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് പ്രകാരവും 1996 - ലെ കണ്ണൂർ 
സർ വ്വ ക ലാ ശാല ആക്റ്റ് പ്രകാ ര വും ചെയ്ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 


ന 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


2007 - ലെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഓർഡിനൻസിന്റെ 
( 2007 - ലെ 2 ) 3 -ാം വകുപ്പ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ 
രൂപവൽക്കരിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിനെ അധികാരപ്പെടുത്തുന്നു . പ്രസ്തുത 
ഓർഡിനൻസിന്റെ 17 -ാം വകുപ്പ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ 
നിർവ്വാഹക സമിതിക്ക് അതിലെ ഒരംഗത്തെ സംസ്ഥാനത്തെ ഓരോ സർവ്വകലാശാലയി 
ലെയും സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അധികാരം നൽകുന്നുണ്ട്. 
1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റിനും, 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്റ്റിനും, 1986 - ലെ കൊച്ചി ശാസ്ത്ര - സാങ്കേതിക സർവ്വകലാശാല ആക്റ്റിനും, 
1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റിനും, 1996 - ലെ കണ്ണൂർ 
സർവ്വകലാശാല ആക്റ്റിനും അനന്തരഫലമായി ഭേദഗതികൾ അനിവാര്യമായിത്തീർന്നു . 

- 2. കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, മേൽപ്പറഞ്ഞ 
നിർദ്ദേശങ്ങൾക്ക് ഉടനടി പ്രാബല്യം നൽകേണ്ടിയിരുന്നതിനാലും, 2007 ഫെബ്രുവരി 4 -ാം 
തീയതി ഗവർണ്ണർ, 2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 


2007 - ലെ 16 -ാം നമ്പർ ഓർഡിനൻസായി വിളംബരപ്പെടുത്തുകയും ആയത് 2007 
ഫെബ്രുവരി 5 -ാം തീയതിയിലെ 219 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീ 
കരിക്കുകയും ചെയ്തു . 

- 3. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
2007 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി അവസാനിച്ച XII -ാം 
കേരള നിയമസഭയുടെ 4 -ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനോ, പാസ്സാക്കുവാനോ 
സാധിച്ചില്ല . 

- 4. കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, മേൽപ്പറഞ്ഞ 
നിർദ്ദേ ശ ങ്ങൾക്ക് ഉട നടി പാബല്യം നൽകേ ണ്ടി യി രു ന്ന തി നാ ലും , 2007 - ലെ 
സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 2007 മാർച്ച് 30 -ാം തീയതി 
ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2007 - ലെ 25 -ാം നമ്പർ ഓർഡിനൻസായി 
2007 ഏപ്രിൽ 2 -ാം തീയതിയിലെ 630 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

5. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്ട്, 
2007 ജൂൺ 19 -ാം തീയതി ആരംഭിച്ച് 2007 ജൂലൈ 26 -ാം തീയതി അവസാനിച്ച XII -ാം 
കേരള നിയ മ സ ഭയുടെ 5 -ാം സമ്മേള ന ത്തിൽ അ വ ത രി രി ക്കു വാ നോ , 
പാസ്സാക്കുവാനോ സാധിച്ചില്ല . 

6. കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, മേൽപ്പറഞ്ഞ 
നിർദ്ദേ ശ ങ്ങൾക്ക് ഉട നടി പാബല്യം നൽകേ ണ്ടി യി രു ന്ന തി നാ ലും , 2007 - ലെ 
സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 2007 ജൂലൈ 30 -ാം തീയതി 
ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2007 - ലെ 46 -ാം നമ്പർ ഓർഡിനൻസായി, 
2007 ജൂലൈ 30 -ാം തീയതിയിലെ 1406 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

| 7. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത നിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല. 


എം . എ . ബേബി. 


